Regn . No. KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2018 


Reg. No . KL/ TV ( N )/ 634/ 2015 -17 


പ 


GOVERN 


കര 


ാർ 


രള സർക്ക 
VMENT OF 


KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 7 | 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2018 മാർച്ച് 20 
20th March 2018 
- 1193 മീനം 6 
6th Meenam 1193 
1939 ഫാൽഗുനം 29 
29th Phalguna 1939 


Vol. VII 


No. 


Thiruvananthapuram , 

Tuesday 


PART III 
Dairy Development Department 


പ്രദേശത്ത് ക്ഷീര കർക്ഷകരുടെ എണ്ണം വളരെ കുറവായ 
തിനാൽ സംഘം പുനരുദ്ധരിക്കാൻ സാദ്ധ്യതയില്ല എന്നും 
മേൽ പരാമർശം പ്രകാരം അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചിട്ടു 
ള്ളതാണ്. മേൽ സാഹചര്യത്തിൽ സംഘം സമാപ്തീകരി 
ക്കു ന്ന തിന് ആവ ശ്യ മായ നട പടികൾ 1969 - ലെ കേരള 
സഹകരണ സംഘം നിയമം 71 ( 2 ) പ്രകാരം സ്വീകരിക്കാവു 
ന്നതാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു . 

ഉത്തരവ് 


എറണാകുളം ജില്ലാ ക്ഷീര വികസന വകുപ്പ് 
- ഡെപ്യൂട്ടി ഡയറക്ടറുടെ നടപടിക്രമം 

( ഹാജർ : ജോസ് ജേക്കബ്) 
നമ്പർ സി2 - 3059 / 2016 . 

2018 ഫെബ്രുവരി 5. 
വിഷയം: - ക്ഷീര വികസന വകുപ്പ് - എറ ണാ കുളം 

കയൻറിക്കര ഏലൂക്കര ക്ഷീരോൽപാദക 
സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ഇ - 224 
( ഡി ) ആപ് ക്കോ സ് സമാ പ് തീ ക രി ക്കു ന്ന 
തിനായി കേരള സഹകരണ സംഘം നിയമം 
വകുപ്പ് 72 ( 1) പകാരം ലിക്വി ഡേ റ്റ റായി 
ആല ങ്ങാട് ഡയറി ഫാം ഇൻ സ് ട ക് ടറെ 

നിയമിച്ച് ഉത്തരവാകുന്നു . 
പരാമർശം: - ആലങ്ങാട് ക്ഷീര വികസന ഓഫീസറുടെ 

സെക്ഷൻ 65 ഉപകാ ര മു ള്ള എൻ ക യറി 

റിപ്പോർട്ട്. 
ആല ങ്ങാട് ബ്ലോക്കിലെ കയൻ റിക്കര ഏലൂ ക്കര 
ക്ഷീരോൽപാദക സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ഇ - 224 
( ഡി ) ആപ്കോസ് 22 - 8 - 1992 - ന് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും 
14 - 9 - 1992 - ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളതുമാണ്. 2002 വരെ 
പ്രവർത്തിച്ച ശേഷം പ്രവർത്തനം നിലച്ചിട്ടുള്ളതും 2007 - ൽ 
വീണ്ടും പ്രവർത്തിക്കാൻ തുടങ്ങുകയും 2015 ഒക്ടോബറിൽ 
പ്രവർത്തനം വീണ്ടും നിലച്ചിട്ടുള്ളതുമാണ്. സംഘത്തിന്റെ 
രേഖകൾ ചിതലെടുത്ത് നശിച്ചു എന്നും ജംഗമവസ്തുക്കൾ 
സംഘം പ്രവർത്തിച്ചിരുന്ന മുറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്എന്നും 


- മേൽ സാഹചര്യത്തിൽ കയൻ റിക്കര ഏലൂക്കര 
ക്ഷീരോൽപാദക സഹകരണ സംഘം ക്ലിപ്തം നമ്പർ 
ഇ - 224 ( ഡി ) ആപ്തക്കോസ് 1969 - ലെ കേരള സഹ ക രണ് 
സംഘം നിയമം 71( 2 ) വകുപ്പനു സ രിച്ച് സമാ പ് തീ ക രി 
ക്കു ന്ന തി നുള്ള നടപടികൾ സ്വീകരിക്കാ വു ന്ന താ ണെന്ന് 
കാണു ന്നു . ആ യ തിന്റെ അടി സ്ഥാ ന ത്തിൽ കേരള 
സഹ ക രണ സംഘം നിയമം 72 ( 1 ) വകുപ്പനു സ രിച്ച് 
ആലങ്ങാട് ഡയറിഫാം ഇൻസ്ട്രക്ടറെ ലിക്വിഡേറ്ററായി 
നിയമിച്ച് ഉത്തരവാകുന്നു . ലിക്വിഡേറ്ററുടെ കാലാവധി ഈ 
ഉത്തരവ് തീയതി മുതൽ പന്ത്രണ്ട്മാസം ആയിരിക്കുന്നതും 
നിശ്ചിത കാലാ വ ധി ക്കകം സംഘ ത്തിന്റെ ആസ്തി 
ബാദ്ധ്യതകൾ തിട്ടപ്പെടുത്തി ക്രമീകരിക്കേണ്ടതും ലിക്വിഡേഷൻ 
നടപടികൾ പൂർത്തിയാക്കി പ്രസ്തുത വിവരങ്ങൾ രേഖാമൂലം 
ഈ ഓഫീസിൽ സമർപ്പിക്കേണ്ടതുമാണ്. 
ക്ഷീര വികസന വകുപ്പ് 
- ഡെപ്യൂട്ടി ഡയറക്ടറുടെ 

- (ഒപ്പ്) 
കാര്യാലയം, എറണാകുളം. 

ഡെപ്യൂട്ടി ഡയറക്ടർ. 


Gaz. No . 12/2018/DTP (Dairy Development). 


291 


20th MARCH 2018 ) 


DAIRY DEVELOPMENT DEPARTMENT 


20 


കോഴിക്കോട് ജില്ലാ ക്ഷീര വികസന വകുപ്പ് 
ഡെപ്യൂട്ടി ഡയറക്ടറുടെ നടപടിക്രമം 
( ഹാജർ : ശ്രീമതി ശോഭന, എം .) 


- (1) 


നമ്പർ സി - 1173 / 2015 / ആർഡിസ്. 


2018 ഫെബ്രുവരി 12 . 


വിഷയം: - ക്ഷീര വികസന വകുപ്പ്- കോഴിക്കോട് ജില്ല - 

പന്ത ലാ യ നി ബ്ലോക്കിലെ പൊറ്റ പ്പൊ യിൽ 
ക്ഷീരോൽപാദക സഹകരണസംഘം ക്ലിപ്തം 
നമ്പർ ഡി - 242( ഡി ) ആപ്കോസ് സംഘം 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത്ഉത്തരവാകുന്നു . 


ക്ഷീരസംഘം വളരെ വർഷങ്ങളായി പ്രവർത്ത നരഹിതമായ 
തിനാൽ രജിസ്റ്ററുകൾ, സ്വത്തുക്കൾ, ബാങ്ക് അക്കൗണ്ടുകൾ 
എന്നിവയൊന്നും ലഭ്യമല്ലായെന്നും മറ്റ് ബാധ്യതകൾ ഒന്നും 
ഇല്ലാത്തതിനാൽ കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 
74 പ്രകാരം സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യണമെന്നും 
പരാ മർശം ( 5 ) പ്രകാരം അ ന്വേ ഷണ ഉദ്യോഗ സ്ഥൻ 
പന്തലായനി ക്ഷീരവികസന ഓഫീസർ ശുപാർശ ചെയ്തി 
രി ക്കു ന്നു . ഈ സാഹ ച ര്യ ത്തിൽ പാറ്റ പ്പാ യിൽ 
ക്ഷീരോൽപാദക സഹകരണ സംഘം രജിസ്ട്രേഷൻ താഴെ 
പറയും പ്രകാരം റദ്ദ് ചെയ്തുകൊണ്ട്ഉത്തരവാകുന്നു . 

- ഉത്തരവ് 
പന്തലായനി ബ്ലോക്കിലെ പൊറ്റപ്പൊയിൽ ക്ഷീരോൽപാദക 
സഹകരണസംഘം ക്ലിപ്തം നമ്പർ ഡി - 242( ഡി ) ആപ്കോസ് 
മേൽ പരാമർശം റിപ്പോർട്ടിന്റെയും ശുപാർശയുടെയും 
അടിസ്ഥാനത്തിൽ സമാ പ് തീ ക രി ച്ചു കൊണ്ടും കേരള 
സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം രജിസ്ട്രേഷൻ റദ്ദ് 
ചെയ്ത് കൊണ്ടും ഇതിനാൽ ഉത്തരവാകുന്നു . 

( 2 ) 


പരാമർശം: - (1) ഈ ഓഫീസിലെ 7 - 12 -2015 - ലെ ഇതേ 

നമ്പർ ഉത്തരവ്. 


( 2) പന്തലായനി ക്ഷീരവികസന ഓഫീസറുടെ 

20 - 9 - 2017 - ലെ 346 / 2015 കത്ത് . 
( 3 ) ഈ ഓഫീസിലെ 10 - 10 - 2017 - ലെ ഇതേ 

നമ്പർ കത്ത്. 
(4 ) ഡയറി ഡയറക്ടറുടെ 13 - 12 -2017 - ലെ 

സി3/ 13926/ 2015 കത്ത് . 
( 5 ) പന്തലായനി ക്ഷീരവികസന ഓഫീസറുടെ 

20 - 9 - 2017 - ലെ 346 / 2015 നമ്പർ കത്തും 
അനുബന്ധവും. 


നമ്പർ സി - 1173 / 2015 / (1) ആർഡിസ്. 2018 ഫെബ്രുവരി 12. 
വിഷയം: - ക്ഷീര വികസന വകുപ്പ് കോഴിക്കോട് ജില്ല - 

കു ന്ദ മം ഗലം ബ്ലോക്കിലെ കൊടി യ ത്തൂർ 
ക്ഷീരോൽപാദക സഹകരണസംഘം ക്ലിപ്തം 
നമ്പർ ഡി - 196 ( ഡി ) ആപ്കോസ് സംഘം 

രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത്ഉത്തരവാകുന്നു . 
പരാമർശം: - ( 1) ഈ ഓഫീസിലെ 7 - 12 - 2015 - ലെ ഇതേ 

നമ്പർ ഉത്തരവ്. 
( 2 ) കുന്ദമംഗലം ക്ഷീരവികസന ഓഫീസറുടെ 

6 - 6 - 2017 - ലെ 33/ 2017 കത്ത് . 
( 3 ) ഈ ഓഫീസിലെ 2 - 9 - 2017 - ലെ ഇതേ 

നമ്പർ കത്ത്. 
(4 ) ഡയറി ഡയറക്ടറുടെ 3 - 11 - 2017 - ലെ 

സി3 / 13926 / 2015 കത്ത് . 
കുന്ദമംഗലം ക്ഷീരവികസന ഓഫീസറുടെ 
31 - 1 - 2018 - ലെ 33 / 2017 നമ്പർ കത്തും 
അനുബന്ധവും. 


( 5 ) 


കോഴിക്കോട് ജില്ലയിലെ പന്തലായനി ബ്ലോക്കിൽ വളരെ 
വർ ഷ ങ്ങ ളായി പ്രവർത്ത ന ര ഹി ത മായി കിട ന്നിരുന്ന 
പാറ്റ പ്പാ യിൽ ക്ഷീരോൽ പാ ദക സഹ ക രണ സംഘം 
ക്ലിപ് തം നമ്പർ ഡി - 242 ( ഡി ) ആ പ് ജോസ് പ്രവർത്തന 
ക്ഷമ മാ ക്കു വാൻ കഴി യു മോ എന്ന റി യു ന്ന തിന് കേരള 
സഹകരണ സംഘം നിയമം വകുപ്പ് 66 പ്രകാരം പന്തലായനി 
ക്ഷീരവികസന ഓഫീസറെ പരിശോധന നടത്തുന്നതിന് 
അന്വേഷണ ഉദ്യോഗസ്ഥനായി നിയമിച്ചിരുന്നു . മേൽ പരാമർശം 
(2) പ്രകാരം പന്തലായനി ക്ഷീരവികസന ഓഫീസർ സംഘം 
പ്രവർത്തനം സംബന്ധിച്ച രേഖകളൊന്നുംതന്നെ ലഭ്യമല്ലെന്നും 
സംഘം പുനരുജ്ജീവിപ്പിക്കാൻ യാതൊരുവിധ സാധ്യതയും 
ഇല്ലെന്നും സംഘം രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നതിന് 
നടപടി സ്വീകരിക്കാവുന്നതാണെന്നും റിപ്പോർട്ട് ചെയ്തിരിക്കു 
കയാണ്. ആയതനുസരിച്ച് സംഘം രജിസ്ട്രേഷൻ ക്യാൻസൽ 
ചെയ്യു ന്ന തിന് അനു മ തിയ്ക്കായി ഡയറി ഡയറക്ടർക്ക് 
പരാമർശം 3 പ്രകാരം അപേക്ഷ നൽകുകയും പരാമർശം നാല് 
കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം രജിസ്ട്രേഷൻ 
റദു ചെയ്യു ന്ന തിന് ഡയറി ഡ യ റ ക ടറുടെ അ നു മതി 
ലഭി ക്കു കയും ചെയ്തിട്ടു ണ്ട് . തുടർന്ന് സംഘ വു മാ യി 
ഇടപാടുകൾ തീർക്കുന്നതിന് നോട്ടീസ് പുറപ്പെടുവിക്കുകയും 
ആക്ഷേ പങ്ങളും പരാതികളും ക്ഷണിക്കുകയും സംഘം 
പ്രവർത്തിച്ചിരുന്ന സമയത്തെ എന്തെങ്കിലും വിവരങ്ങളോ 
രേഖകളോ ലഭ്യമാ ണോ യെ ന്നതും സംബന്ധിച്ച് വിവരം 
ബോധിപ്പിക്കുന്നതിന് സമയം അനുവദിക്കുകയും ചെയ്തിരുന്നു . 
എന്നാൽ നിശ്ചിത സമ യ പ രി ധിക്കു ള്ളിൽ യാതൊരുവിധ 
പരാതികളും ആക്ഷേപങ്ങളും ലഭിച്ചിട്ടില്ലെന്നും പൊറ്റപ്പൊയിൽ 


കോഴിക്കോട് ജില്ലയിലെ കുന്ദമംഗലം ബ്ലോക്കിൽ വളരെ 
വർ ഷ ങ്ങ ളായി പ്രവർത്ത ന ര ഹി ത മായി കിടന്നിരുന്ന 
കൊടി യ ത്തൂർ ക്ഷീരോൽ പാ ദക സഹ ക ര ണ സംഘം 
ക്ലിപ് തം നമ്പർ ഡി - 242 ( ഡി ) ആപ് ക്കോസ് പവർ ത്ത ന 
ക്ഷമ മാ ക്കു വാൻ കഴിയുമോ എന്ന റി യു ന്ന തിന് കേരള 
സഹകരണ സംഘം നിയമം വകുപ്പ് 66 പ്രകാരം കുന്ദമംഗലം 
ക്ഷീരവികസന ഓഫീസറെ പരാ മർശം ഒന്നു ഉത്ത രാവു 
പ്രകാരം പരിശോധന നടത്തുന്നതിന് അന്വേഷണ ഉദ്യോഗസ്ഥ 
നായി നിയ മി ച്ചി രു ന്നു . ആയതു പ്രകാരം കുന്ദ മം ഗലം 
ക്ഷീരവികസന ഓഫീസർ നട ത്തിയ പരിശോ ധ ന യിൽ 
സംഘം പ്രവർത്തനം സംബന്ധിച്ച രേഖകളൊന്നും തന്നെ 
ലഭ്യമല്ലെന്നും ആയതിനാൽ സംഘം പുനരുജ്ജീവിപ്പിക്കാൻ 
യാതൊരുവിധ സാധ്യതയും ഇല്ലെന്നും സംഘം രജിസ്ട്രേഷൻ 
ക്യാൻസൽ ചെയ്യു ന്ന തിന് നട പടി സ്വീക രി ക്കാ വു ന്ന 
താ ണെന്നും മേൽ പരാ മർശം ( 2 ) പ്രകാരം റിപ്പോർട്ട് 
ചെയ്യുകയുണ്ടായി. ആയതനുസരിച്ച് സംഘം രജിസ്ട്രേഷൻ 
ക്യാൻ സൽ ചെയ്യു ന്ന തിന് അ നു മ തി യ് ക്കാ യി ഡയറി 
ഡ യ റ ക് ടർക്ക് പരാമർശം ( 3 ) പ്രകാരം അപേക്ഷ 
നൽകു കയും പരാമർശം ( 4 ) കേരള സഹകരണ നിയമം 
വകുപ്പ് 74 പ്രകാരം രജിസ്ട്രേഷൻ റദു ചെയ്യുന്നതിന് ഡയറി 
ഡയറക്ടറുടെ അനു മതി ലഭിക്കുകയും ചെയ്തിട്ടു ണ്ട്. 
തുടർന്ന് സംഘ വു മായി ഇട പാ ടു കൾ തീർക്കു ന്ന തിന് 

നോട്ടീസ് പുറപ്പെടുവിക്കുകയും ആക്ഷേപങ്ങളും പരാതികളും 
ക്ഷണിക്കു കയും സംഘം പ്രവർത്തിച്ചിരുന്ന സമയത്ത 


292 


20th MARCH 2018 ] 


DAIRY DEVELOPMENT DEPARTMENT 


ഉത്തരവ് 


എന്തെ ങ്കിലും വിവ ര ങ്ങ ളോ രേഖ കളോ ലഭ്യ മാ ണോ 

യെ ന്നതും സംബ ന്ധിച്ച് വിവരം ബോധിപ്പിക്കു ന്ന തിന് 
സമയം അനുവദിക്കുകയും ചെയ്തിരുന്നു . എന്നാൽ നിശ്ചിത 
സമ യ പ രി ധി ക്കു ള്ളിൽ യാതൊരു വിധ പരാതികളും 
ആക്ഷേപങ്ങളും ലഭിച്ചിട്ടില്ലെന്നും കൊടിയത്തൂർ ക്ഷീരോൽപാദക 
സഹകരണ സംഘം വളരെ വർഷ ങ്ങ ളായി പ്രവർത്ത ന 
ര ഹി ത മാ യ തി നാൽ രജിസ്റ്ററുകൾ, സ്വത്തു ക്കൾ, ബാങ്ക് 
അക്കൗണ്ടുകൾ എന്നിവ യൊന്നും ലഭ്യ മ ല്ലാ യെന്നും മറ്റ് 
ബാധ്യതകൾ ഒന്നും ഇല്ലാത്തതിനാൽ കേരള സഹകരണ 
സംഘം നിയമം വകുപ്പ് 74 പ്രകാരം സംഘ ത്തിന്റെ 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യണമെന്നും പരാമർശം ( 5) പ്രകാരം 
അന്വേഷണ ഉദ്യോഗസ്ഥനായ കുന്ദമംഗലം ക്ഷീരവികസന 
ഓഫീസർ ശുപാർശ ചെയ്തിരിക്കുന്നു . ഈ സാഹചര്യത്തിൽ 
കൊടി യ ത്തൂർ ക്ഷീരോൽപ്പാ ദക സഹ ക ര ണ് സംഘം 
രജിസ്ട്രേഷൻ താഴെ പറയും പ്രകാരം റദ്ദ് ചെയ്തുകൊണ്ട് 
ഉത്തരവാകുന്നു . 


കുന്ദമംഗലം ബ്ലോക്കിലെ കൊടിയത്തൂർ ക്ഷീരോൽപാദക 
സഹകരണസംഘം ക്ലിപ്തം നമ്പർ ഡി - 196 ( ഡി ) ആപ്കോസ് 
മേൽ പരാമർശം റിപ്പോർട്ടിന്റെയും ശുപാർശയുടെയും 
അടിസ്ഥാനത്തിൽ സമാ പ് തീ ക രിച്ചുകൊണ്ടും കേരള 
സഹകരണ സംഘം നിയമം വകുപ്പ് 74 പ്രകാരം രജിസ്ട്രേഷൻ 
റദ്ദ് ചെയ്ത് കൊണ്ടും ഇതിനാൽ ഉത്തരവാകുന്നു . 


ക്ഷീരവികസന വകുപ്പ് 
ഡെപ്യൂട്ടി ഡയറക്ടറുടെ 
കാര്യാലയം, 
കോഴിക്കോട്. 


( ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


293 


